Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg. No. രജി. നമ്പർ 
KL / TV ( N )/634/2012 - 14 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 


PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


30th July 2013 
2013 ജൂലൈ 30 
8th Sravana 1935 
1935 ശ്രാവണം 8 


31 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Agricultural University 


ജനറൽ കൗൺസിലിലെ അദ്ധ്യാപകർ: 


കേരള കാർഷിക സർവ്വകലാശാല 

വിജ്ഞാപനം 


നമ്പർ ജി . എ ./ ജി1/ 27437 / 12. 


2013 ജനുവരി 21. 


1. ഡോ . ജോസ് ജോസഫ്, 

പാഫസർ, 
അഗ്രികൾച്ചർ കോളേജ്, 

കെ . എ . യു ., പടന്നക്കാട്, 
കാസർഗോഡ്- 671 328. 


അനൗദ്യോഗിക അംഗങ്ങൾ (ജനറൽ) : 


1. ശ്രീ . പി. എ . സലാം, 

പ്രസിഡന്റ്, 
പൂക്കോട്ടൂർ ഗ്രാമ പഞ്ചായത്ത്, 
മലപ്പുറം. 


വിഷയം: - കേരള കാർഷിക സർവകലാശാലാ 

എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ജനറൽ 
കൗൺസിൽ അംഗങ്ങളിൽ നിന്നുള്ള 
തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പ്രസിദ്ധ 

പ്പെടുത്തുന്നത് സംബന്ധിച്ച്. 
1971 - ലെ കേരള കാർഷിക സർവ്വകലാശാല ആക്റ്റ് 
33 - ലെ ( 2001- ലെ ആക്റ്റ് 16 മുഖേന ഭേദഗതി ചെയ്യപ്പെട്ട) 
14 -ാം വകുപ്പിൽ " മറ്റ് അംഗങ്ങൾ എന്ന ശീർഷകത്തിൽ 
ഉപവകുപ്പ് ( 3) പ്രകാരം കേരള കാർഷിക സർവ്വകലാശാലയുടെ 
ഭരണ സമിതിയിലേക്ക് ജനറൽ കൗൺസിലിലെ അദ്ധ്യാപക 
പ്രതിനിധികളിൽ നിന്നും ഉപവകുപ്പ് ( 4 ) പ്രകാരം ജനറൽ 
കൗൺ സിലിലെ അനൗദ്യോഗിക അംഗങ്ങളിൽ നിന്നും 
സ്റ്റാറ്റ്യൂട്ട് എ സ് . ആർ. ഒ . നമ്പർ 678 / 74 അനുസരിച്ച് 
തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് 20 - 12 - 2012 - ലെ ജി . എ . ജി1/ 
27437 / 12 -ാം നമ്പർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു . 
19 - 1- 2013 - ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ താഴെ പറയുന്നവരെ 
കേരള കാർഷിക സർവ്വകലാശാലാ എക് സികട്ടീവ് 
കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തതായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


2. അഡ്വ. സോണി സെബാസ്റ്റ്യൻ, 

തളിപ്പറമ്പ്, വെള്ളാട് പി. ഒ., 
കണ്ണൂർ-670 571. 


3. ശ്രീ . തോമസ് ഉണ്ണിയാടൻ, എം .എൽ. എ ., 
ഉണ്ണിയാടത്ത് വീട്, 
ഇരിങ്ങാലക്കുട പി . ഒ ., 
തൃശ്ശൂർ- 680 121. 


30th JULY 2013 ] 


AGRICULTURE DEPARTMENT 


അനൗദ്യോഗിക അംഗങ്ങൾ ( പട്ടികജാതി/ പട്ടികവർഗ്ഗം): 
1. ശ്രീ . ഐ . സി . ബാലകൃഷ്ണൻ, എം .എൽ. എ ., 

ഇല്ലത്തുമൂല വീട്, വാലാട് പി. ഒ., 
തലാപുഴ, മാനന്തവാടി, 
വയനാട്- 670 644. 


അനൗദ്യോഗിക അംഗങ്ങൾ (വനിത ) : 
1. ശ്രീമതി ബേബി ബാലമ്പത്ത്, 

പ്രസിഡന്റ് 
ഏറാമല ഗ്രാമ പഞ്ചായത്ത്, 
കോഴിക്കോട്. 


മെയിൻ കാമ്പസ്, 
വെള്ളാനിക്കര. 


- (ഒപ്പ്) 


രജിസ്ട്രാർ ആന്റ് 
റിട്ടേണിംഗ് ഓഫീസർ. 


